Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


- Reg. No . KL /TV ( N )/ 634/2018- 20 


GOVERNN 


കര 


രള സർക്ക 


കാർ 


NMENT OF 


KERALA 


< / A 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2019 ഡിസംബർ 24 
24th December 2019 

1195 ധനു 8 
8th Dhanu 1195 
1941 പൌഷം 3 
3rd Pousha 1941 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART I 


Notifications and Orders issued by the Government 


24th DEC. 2019 ] 


KERALA GAZETTE 


209 


നിയമ വകുപ്പ് 
നിയമ ( എച്ച്) 


വിജ്ഞാപനം 


ശ്രീമതി എലിസബത്ത് തോമസ്, അഡ്വക്കേറ്റ്,മുക്ക ത്തിൽ 
ബധന്യ, മഞ്ചാടി പി . ഒ., തിരുവല്ല, പത്തനംതിട്ട, പിൻ- 689 105, 
എന്നവരെ കേരള സംസ്ഥാനം മുഴുവൻ അധികാര പരിധി 
യായുള്ള പ്രദേശത്തേക്ക് 21- 10 - 2019 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചു വർഷ കാല യ ള വി ലേക്ക് നോട്ടറി യായി ( ര ജി സ്റ്റർ 
നമ്പർ 02 / 2004/PTA) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 1) 


നമ്പർ 11490/ എച്ച്3/ 2019 / നിയമം. 

തിരുവനന്തപുരം, 2019 നവംബർ 7. 


നമ്പർ 4433 / എച്ച്3/ 2019 / നിയമം. 

തിരുവനന്തപുരം, 2019 നവംബർ 11. 


കേരള സർക്കാർ , 1952 - ലെ നോട്ട റീസ് ആക്റ്റിന്റെ 
(1952 - ലെ 53 -ാം കേന്ദ്ര ആക്റ്റ് ) 3- 5 -ാം വകുപ്പുകളും 1956 - ലെ 
നോട്ടറീസ് ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും 
കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, 
ശ്രീമതി സംഗിമോൾ എ . മേനാച്ചേരി, അഡ്വക്കേറ്റ്, വിതയത്തിൽ 
ഹൗസ്, മണ്ണാന്തു രു ത്ത് , വരാപ്പുഴ പി . ഒ., എറണാകുളം, 
പിൻ - 683 517 എന്നവരെ എറണാകുളം ജില്ലയിലെ പരവൂർ 
താലൂക്ക് അധികാരപരിധിയായുള്ള പ്രദേശത്തേക്ക് 31- 12 - 2019 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാല യള വി ലേക്ക് 
നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 13 / 2014 /EKM) ഇതിനാൽ 
പുനർ നിയമിക്കുന്നു . 


കേരള സർക്കാർ, 1952 - ലെ നോട്ട റീസ് ആക്റ്റിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3 -0 5 -ാം വകുപ്പുകളും 1956 - ലെ 
നോട്ടറീസ് ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും 
കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, 

ശീ . കെ . നാരാ യ ണൻ, അഡ്വക്കേറ്റ്, ലക്ഷ്മി നിവാസ്, 
മൂകാമ്പി ലെയിൻ, നോർത്ത് പറ വൂർ എറ ണാ കു ളം 
എന്നയാളെ എറണാകുളം ജില്ല അധികാരപരിധിയായുള്ള 
പദേ ശ ത്തേക്ക് 8 - 11 - 2019 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചുവർഷ കാല യള വി ലേക്ക് നോട്ട റി യായി (രജിസ്റ്റർ 
നമ്പർ 01/ 2004/ EKM) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


- ( 2) 


നമ്പർ 7245 /എച്ച്3 / 2019 / നിയമം. 

തിരുവനന്തപുരം, 2019 നവംബർ 8. 


നമ്പർ 11307 / എച്ച്3/ 2019 / നിയമം. 

തിരുവനന്തപുരം, 2019 നവംബർ 12. 


- കേരള സർക്കാർ, 1952 - ലെ നോട്ട റീസ് ആക്ടിന്റെ 
(1952- ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 -ം വകുപ്പുകളും 1956- ലെ 

നോട്ടറീസ് ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും 
കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, 
ശ്രീമതി സുലഭ, റ്റി., അഡ്വക്കേറ്റ്, “ ശ്രീകൃപ , സിവിൽ ലെയിൻ 
റോഡ്, അയ്യന്തോൾ പി. ഒ., തൃശ്ശൂർ, പിൻ- 680 003 എന്നവരെ 
ത്യശ്ശൂർ ജില്ല അധികാ ര പ രി ധിയായുള്ള പ്രദേ ശ ത്തേക്ക് 
10 - 11- 2019 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർ ഷ 
കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 01/ 2004/TCR ) 
ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


-- കേരള സർക്കാർ, 1952 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ 
( 1952- ലെ 53 -ാം കേന്ദ്ര ആക്റ്റ് ) 3 - 5 -ം വകുപ്പുകളും 1956- ലെ 
നോട്ടറീസ് ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും 
കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, 

ശ്രീ . സജിത് കുമാർ, എസ്. ജെ ., അഡ്വക്കേറ്റ്, കോട്ട വിള , 
പള്ളിശ്ശേരിക്കൽ പി . ഒ., ശാസ്താംകോട്ട, കൊല്ലം പിൻ-690 521 
എന്നയാളെ കൊല്ലം റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട കരുനാഗപ്പള്ളി, 
കുന്ന ത്തൂർ താലൂ ക്കു കൾ അ ധി കാ ര പ രി ധി യായുള്ള 
(പദേ ശ ത്തേക്ക് 10 - 9 - 2019 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചു വർഷ കാല യ ള വി ലേക്ക് നോട്ടറി യായി ( ര ജി സ്റ്റർ 
നമ്പർ 07 /2014 / KLM) ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


( 3 ) 


നമ്പർ 16588/എച്ച്3 / 2017 / നിയമം. 

തിരുവനന്തപുരം, 2019 നവംബർ 8 . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


- കേരള സർക്കാർ, 1952 - ലെ നോട്ട റീസ് ആക്റ്റിന്റെ 
(1952 - ലെ 53 -ാം കേന്ദ്ര ആക്റ്റ് ) 3- 5 -ം വകുപ്പുകളും 1956 - ലെ 
നോട്ടറീസ് ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4) -ാം ഉപചട്ടവും 
കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, 


അരവിന്ദ് ബാബു , പി . കെ ., 

നിയമ സെക്രട്ടറി. 


